Kerala Gazette No. 35 dated 1st September 2009 . 
PART III 


STORES PURCHASE 


Collegiate Education Department 

SHORT TENDER NOTICES 


(1 ) 


[ V/2009- 10] 


No. A2- 1988 / 2009 . 


23rd July 2009 . 


Sealed tenders are invited for the supply of furniture 
such as Jefferson Chairs & Lecture Stand as per the 
following specifications to various Departments of 

Maharaja s College , Ernakulam under plan fund during 
2009- 10 . Estimated Cost is Rs. 4,60 , 000. 

The tenders should be superscribed “ Tender No . V /09- 10 
supply of Jefferson Chairs & Lecture Stand to Various 
Departments under plan fund (NAAC )” addressed to the 
Principal, Maharaja s College , Ernakulam . The tenders will 
be opened at 3. 30 p . m . on 16 - 9- 2009 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. Late tenders will not be 
accepted . 


- ദർഘാസുകൾ "ദർഘാസ് നമ്പർ V / 2009 - 10 വിവിധ 
വകുപ്പുകളിൽ ജഫേഴ്സൻകസേരയും ലക്ചറർ സ്റ്റാൻഡുംസപ്പെ 
ചെയ്യു ന്ന തിന് എന്ന ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറിനു മുകളിൽ പ്രിൻസിപ്പാൾ, മഹാരാജാസ് കോളേജ്, 
എറണാകുളംഎന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാ 
സുകൾ 2009 സെപ്റ്റംബർ മാസം 16 -ാം തീയതി ഉച്ച കഴിഞ്ഞ് 
2 മണിവരെ വിൽക്കുന്നതും അന്നേ ദിവസം 3 മണിവരെ 
പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3. 30 മണിക്ക് ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
| പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

വൈകിക്കിട്ടുന്നതും മുദ്ര വയ്ക്കാത്തതുമായ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. മൊത്തം 4,60,000 രൂപയ്ക്കാണ് സാധനങ്ങൾ 
വാങ്ങുന്നതിനായി വക കൊള്ളിച്ചിരിക്കുന്നത്. 

താല്പര്യമുളളവർ 788 (700 + 88) രൂപ ഓഫീസിൽ നേരിട്ട് 
അടച്ചോ 838 രൂപ മണിഓർഡറായോ പ്രിൻസിപ്പാൾ, മഹാരാജാസ് 
- കോളേജ് , എറണാകുളം എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ 

ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള 
- സ്ഥാപനങ്ങൾഎഗ്രിമെന്റ് ഒപ്പ് വയ്ക്കുന്നതിനുള്ള സർക്കാർ മുദ്ര 
പ്രതത്തിനുളള 50 രൂപ അധികമായി അയച്ചുതന്നാൽ ആയത് 
തപാൽ മാർഗ്ഗം അയച്ചുതരുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
രണ്ടാം പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് 394 രൂപയും തപാലിൽ 
ലഭിക്കുന്നതിന് 444 രൂപയും അടയ്ക്കേണ്ടതാണ്. വിശദ 
വിവരങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


Jefferson Chairs — Teak wood with cane . 
Lecture stand : Front length 

Back length 
Width 
Length of lower part – 
Lower part Width 


117 cm. 
35 + 7 cm. 
60 cm . 
25 cm . 
38 cm. 


( 2 ) 


Intending tenderers may on application to the 
Principal , Maharaja s College , Ernakulam , Kochi -11 obtain 
the requisite tender forms (before 2 p . m . on all working 
days) on which tenders should be submitted . 
Applications for the tender forms should be accompanied 
by a cash remittance of Rs. 788 (Rs. 700 + 88 ) which is 
the price fixed for the form and which is not refundable 
under any circumstances. Those who wish to get the 
tender form by post, have to send Rs. 838 (700 + 88 + 50 ) by 
Money Order. In the case of bidder outside Kerala, Stamp 
Paper worth Rs. 50 for executing agreement will be send 
on their request along with an additional amount of 
Rs. 50 . The tender forms are not transferable. Sale of 
tender forms will be closed at 2 p . m . on 16 -9 - 2009 . 
Cheques/ Postal Orders will not be accepted towards the 
cost of tender forms, nor will the forms be sent by V . P. P. 
Duplicate tender forms, if required will be issued at 
Rs. 394 per copy. The rates quoted will be valid up to 
31- 3 - 2010 . 1 % of the total cost of articles tendered should 
be deposited towards E . M . D . by D . D . drawn in favour 
of the undersigned . 

എറണാകുളം മഹാരാജാസ് കോളേജിലെ വിവിധ വകുപ്പു 
ക ളി ലേക്ക് ഫർണിച്ചർ സപ്ലേ ചെയ്യു ന്ന തിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 


| [ VI/2009-10 ) 


- No. A2 - 1988/ 2009 . 


23rd July 2009 . 


Sealed tenders are invited for the supply of White 
| Board ( 6x 4 Dimension , Aluminium Frame and wall 
mounting facility ) to the Various Departments of 

Maharaja s College , Ernakulam under plan fund during 
2009 - 10 . Estimated Cost is Rs. 40 , 000. 

The tenders should be superscribed “ Supply of the 
White Boards to Various Departments under plan fund 
( NAAC) ” and addressed to the Principal, Maharaja s 
College, Ernakulam . The tenders will be opened at 3. 30 p . m . 


Gaz. No . 35 /2009 /DTP (Stores ). 


Drugs Control Department 


TENDER NOTICE 


- No. A3-1722/2009/DT. 


20th July 2009 . 


Sealed tenders are invited for the supply of 
Chemicals, Reagents, Glass Apparatus, Machineries, 
Equipments etc . for the use of Drugs Testing Laboratory , 
Thiruvananthapuram as detailed below : 


Sl. No. 


Items 


Quantity 


on 17 -9-2009 in the presence of such of the tenderers or 
their authorized representatives who may be present at 
that time. Late tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Maharaja s College, Ernakulam , Kochi- 11 obtain 
the requisite tender forms (before 2 p . m . on all working 
days ) on which tenders should be submitted . 
Applications for the tender form should be accompanied 
by a cash remittance Rs . 169 (Rs. 150 + 19 ) which is the 
price fixed for the form and which is not refundable under 
any circumstances . Those who wish to get the tender 
form by post, have to send Rs. 219 by Money Order . In 
the case of bidder outside Kerala , stamp paper worth 
Rs. 50 for executing agreement will be send on their 
request along with an additional amount of Rs. 50 . The 
tender forms are not transferable . Sale of tender forms 
will be closed at 2 p . m . on 17 -9 - 2009 . Cheques /Postal 
orders will not be accepted towards the cost of tender 
forms, nor will the forms be sent by V . P. P . Duplicate 
tender forms, if required will be issued at Rs. 113 (100 + 
13 ) per copy . The rates quoted will be valid up to 31- 3 
2010 . 1 % of the total cost of articles tendered should be 
deposited towards E . M . D . by D . D . drawn in favour of 
the undersigned . 


| 1 Tender No. 1/ 2009 - 10 - Machinery and Equipments 


HPLC (on Exchange basis) 

| 1 No. 
(2 ) Digital pH meter 

2 Nos. 
(3 ) Diode Array detector 

1 No. 
Orbital Shaker 

- 1 , 
Electronic Balance 
Water Still 

Automatic particulate detector 
- (8 ) | Miscellanous - Batteries, Fire 

Extinguisher (Buy back scheme), 

Septum for HPLC , Columns etc . 
2 . Tender No. 2 /2009 - 10 — Materials and Supplies 

Glass Apparatus, HPLC Columns, 
Chemicals , Reagents, Lal Reagents , 
HPLC Solvents and Miscellaneous items. 


- എറണാകുളം മഹാരാജാസ് കോളേജിലെ വിവിധ വകുപ്പു 
കളിൽ വൈറ്റ് ബോർഡ്സപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ "ദർഘാസ് നമ്പർ VI/2009 -10 വിവിധ 
വകുപ്പുകളിൽ വൈറ്റ് ബോർഡ് സപ്ലെ ചെയ്യുന്നതിന് എന്ന 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറിനു മുകളിൽ പ്രിൻസിപ്പാൾ, 
മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതാണ്. ദർഘാസുകൾ 2009 സെപ്റ്റംബർ മാസം 
17 -ാം തീയതി ഉച്ച കഴിഞ്ഞ്2 മണിവരെ വിൽക്കുന്നതുംഅന്നേ 
ദിവസം 3 മണിവരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും, 
അന്നേ ദിവസം 3.30 മണിക്ക് ദർഘാസുകാരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. വൈകിക്കിട്ടുന്നതും മുദ്ര വയ്ക്കാത്തതു 
മായ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. മൊത്തം 40, 000 
രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങുന്നതിനായി വക കൊള്ളിച്ചിരി 
ക്കുന്നത്. 


- താല്പര്യമുളളവർ 169 രൂപ ഓഫീസിൽ നേരിട്ട് അടച്ചോ 
219 രൂപ മണിഓർഡറായോ പ്രിൻസിപ്പാൾ, മഹാരാജാസ് കോളേജ് 
എറണാകുളം എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ ദർഘാസ് 
ഫോറം ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള സ്ഥാപന 
ങ്ങൾ എഗ്രിമെന്റ് ഒപ്പ് വയ്ക്കുന്നതിനുള്ള സർക്കാർ മുദ്ര 
പ്രതത്തിനുളള 50 രൂപ അധികമായി അയച്ചുതന്നാൽ ആയത് 
തപാൽ മാർഗ്ഗം അയച്ചുതരുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
രണ്ടാം പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് 113 രൂപയും തപാലിൽ 
ലഭിക്കുന്നതിന് 163 രൂപയും അടയ്ക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 
കോളേജ്ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. 


Cost of tender form : 
Original - Rs. 5, 625 (5 ,000 + 12 . 5 %) for Sl. No. 1 and 

Rs. 1, 400 + 12 .5 % for Sl. No . 2 
Duplicate - Rs. 2 ,813 ( 2500 + 12 .5 % ) for Sl. No. 1 and 

Rs. 700 + 12. 5 % for Sl. No . 2 . 

( An amount of Rs. 40 is to be remitted additionally 
for sending tender forms by registered post) 

Duplicate tender will be issued only to those who 
purchased original tender forms. 

Last date for sale of tender forms— 29 -8-2009 . 

Last date for receipt of filled up tender forms 
31 - 8 - 2009 . 

- Date and time of opening tender - 15- 9 - 2009, 11 a. m . 
| for Sl. No . 1 and 15 - 9- 2009 , 2 .30 p . m . Sl. No. 2 

Intending tenderers can obtain tender forms on 
application from the Chief Government Analyst, Drugs 

Testing Laboratory , Thiruvananthapuram -695 035 , Phone 
- No. 0471 2570189 on all working days during working 

hours. Cost of tender forms will be accepted only in form 
of cash or money order. Cheques, D . D s, Postal Orders 
etc . will not be accepted . Fee once remitted will not be 
refunded under any circumstance . Tender forms are not 
transferable . Preliminary agreement in Kerala Government 
Stamp Paper worth Rs. 50 and EMD ( Earnest Money 
Deposit) @ 1 % of the quoted value should also be 


Maharaja s College, 
Ernakulam . 


(Sd.) 
Principal. 


submitted along with the tender. Sealed covers containing ഡാഫ്റ്റായോ ദർഘാ സിന്റെ വില സ്വീക രി ക്കു ന്ന തല്ല . 
the tender shall be superscribed with the respective - ദർഘാസിന്റെ വില ഒരിക്കൽ അടച്ചാൽ യാതൊരു കാരണ 
tender No . 

വശാലും മടക്കി നൽകുന്നതല്ല. കൂടാതെ ഫോറം കൈമാറു 

വാനും പാടുള്ളതല്ല. വിശദ വിവരങ്ങൾ പ്രവർത്തി ദിവസ 
More details can be obtained from the office of the 

ങ്ങളിൽ ഡഗ്സ് ടെസ്റ്റിങ് ലബോറട്ടറി ഓഫീസിൽനിന്നും 
Chief Government Analyst, Drugs Testing Laboratory, 

നേരിട്ടോ, ഫോൺ മുഖേനയോ അറിയാവുന്നതാണ്. ( ഫോൺ 
Thiruvananthapuram on all working days. 

നമ്പർ 0471- 2570189 ) പൂരിപ്പിച്ച ദർഘാസുകളോടോപ്പം കേരള 
- ഡഗ് സ് കൺ ട്രോൾ ഡിപ്പാർട്ടു മെന്റ്, സർക്കാരിന്റെ 50 രൂപ മുദ്രപത ത്തിൽ രേഖപ്പെടു ത്തിയ 
തിരുവനന്തപുരത്തിന്റെ കീഴിലുള്ള ഡഗ്സ് ടെസ്റ്റിങ് ലബോ പ്രാഥമിക സമ്മതപത്രവും രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയുടെ 
റട്ട റി യുടെ ഉപയോഗ ത്തി നായി താഴെ പറയുന്ന യന്ത 1 % നിരതദ്രവ്യവുമായി നൽകേണ്ടതാണ്. ദർഘാസുകൾ അടക്കം 
സാമഗ്രികൾ, രാസ വസ്തുക്കൾ, ഗ്ലാസ് ഉപക ര ണ ങ്ങൾ ചെയ്ത മുദ്ര വച്ച കവറുകൾക്ക് പുറത്ത് ദർഘാസ് നമ്പർ 
തുടങ്ങിയവ വിതരണം ചെയ്യുവാൻ താൽപര്യമുള്ള കമ്പനി രേഖപ്പെടുത്തേണ്ടതാണ്. 
ക ളിൽ നിന്നും, സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

Office of the 
Drugs Testing Laboratory, 

( Sd .) 
ക്രമ ഇനം 

എണ്ണം 

Thiruvananthapuram . Chief Government Analyst . 
നമ്പർ 


Fisheries Department 


ടെണ്ടർ നോട്ടീസ് 


1. ടെണ്ടർ നമ്പർ-1/2009 -10 -യന്ത്രസാമഗ്രികൾ 
- (1) എച്ച്. പി. എൽ. സി. 

- ( കൈമാറ്റ വ്യവസ്ഥയിൽ) 
(2) ഡിജിറ്റൽ പി . എച്ച്. മീറ്റർ 

ഡയോഡ് അരേ ഡിറ്റക്ടർ 
(4) ഓർബിറ്റൽ ഷേക്കർ 
(5) ഇലക്ട്രോണിക് ബാലൻസ് 

വാട്ടർ സ്റ്റിൽ 

ഓട്ടോമാറ്റിക് പാർട്ടിക്കുലേറ്റ് ഡിറ്റക്ടർ 1 
(8) മില്ലേനിയസ് ( ബാറ്ററി, ഫയർ 

എക്സ്റ്റിങ്ഗ്വിഷറും കൈമാറ്റ വ്യവസ്ഥയിൽ) 

മുതലായവ 
2. ടെണ്ടർ നമ്പർ- 2/ 2009 - 10 സാധന സാമഗ്രികൾ: 

കെമിക്കലുകൾ, ഗ്ലാസ് ഉപകരണങ്ങൾ, റീ ഏജന്റുകൾ, 
എച്ച്. പി . എൽ. സി . കോളം, ലാൽ റീ ഏജന്റുകൾ, എച്ച്. 
പി. എൽ. സി . സോൾവന്റുകൾ തുടങ്ങിയവ. 


ദർഘാസിന്റെ വില : 
അസ്സൽ - കമനമ്പർ 1- ന് രൂപ 5,625 , ക്രമനമ്പർ 2 - ന് 

- രൂപ 1,575. 
പകർപ്പ് ക്രമനമ്പർ- 1 - ന് രൂപ 2,813 , ക്രമനമ്പർ 2 - ന് 

- രൂപ 788. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതി- -- 
28 - 8 - 2009 . 

പൂരി പ്പിച്ച ദർഘാ സു കൾ ലഭി ക്കേണ്ട അ വ സാ ന 
തീയതി - 31- 8 - 2009. 


നമ്പർ സി1 /115 / 2009 - 10 (2 ). 

2009 ആഗസ്റ്റ്3. 
- പോളച്ചിറ ദേശീയ മൽസ്യ വിത്തുൽപ്പാദന കേന്ദ്രത്തിലും 
എടത്വ ഇന്റഗ്രേറ്റഡ് ഫിഷ് ഫാമിലും 2009 - 10 സാമ്പത്തിക 
വർഷത്തെ ആവശ്യത്തിലേക്കായി താഴെപ്പറയുന്ന ഇനം 
മൽസ്യത്തീറ്റ വിതരണം ചെയ്യുന്നതിന് താൽപര്യമുള്ളവരിൽ 
നിന്നും സീൽ ചെയ്ത ടെണ്ടറുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

1. എക്സ്പ ല്ലറിൽ ആട്ടിയ നിലക്കടലപ്പിണ്ണാക്ക് - 2.5 ടൺ. 
- 2. ഉമി ഇല്ലാത്ത മേൽത്തരം അരിത്തവിട് - 2.5 ടൺ. 
- ഒരു കിലോഗ്രാമിന്റെ വിലയാണ് ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടത്. ടി സാധനങ്ങൾ സപ്ത ഓർഡർ 
നൽകുന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ദേശീയ മൽസ്യ 
വിത്തുൽപ്പാദന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ അട്ടിവച്ച് 
തരുന്നതിനുള്ള വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. ടെണ്ടറുകൾ 
സമർപ്പിക്കേണ്ടത് “ പോളച്ചിറ ദേശീയ മൽസ്യ വിത്തുൽപ്പാദന 
കേന്ദ്രത്തിൽ 2009 - 10 വർഷത്തിലേക്ക് മൽസ്യത്തീറ്റ സപ്പെ 
ചെയ്യുന്നതിനുള്ള ടെൻഡറുകൾ എന്ന മേലെഴുത്തോടു 
കൂടിയായിരിക്കണം. 

- ടെണ്ടർ ഫാറങ്ങൾ 400 രൂപ വിലയും വിൽപ്പന നികുതിയും 
അടച്ച് ഈ ഓഫീസിൽനിന്നും സെപ്റ്റംബർ 18 -ാം തീയതിഉച്ചയ്ക്ക് 
12 മണിവരെ വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫാറത്തിന് 
200 രൂപ വിലയും വിൽപ്പന നികുതിയും അടച്ച് വാങ്ങാവുന്നതാണ്. 
മൊത്തംതുകയുടെ1 % നിരതദ്രവ്യമായി പോളച്ചിറ ദേശീയ മൽസ്യ 
വിത്തുൽപ്പാദന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേരിൽ സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ തിരുവല്ല ശാഖയിൽ മാറത്തക്കവിധം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതും 
ഏറ്റവും കുറഞ്ഞ ടെൻഡർ സമർപ്പിച്ച ടെൻഡറുകാരന്റെ 
ഒഴികെയുള്ള ഡാറ്റുകൾ ടെൻഡർ തുറക്കുന്ന ദിവസംതന്നെ 
തിരികെ നൽകുന്നതുമാണ്. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 
ക്രമനമ്പർ- 1- ന് 15 - 9 - 2009, 11 മണി, ക്രമനമ്പർ 2 - ന് 15 - 9 - 2009, 
2 . 30 മണി 

- അസ്സൽ ദർഘാ സു കൾ വാങ്ങു ന്ന വർക്കേ പകർപ്പ് 
ദർഘാസുകൾ നൽകുകയുള്ളു ചീഫ് ഗവൺമെന്റ് അനലിസ്റ്റ്, 
ഡഗ്സ് ടെസ്റ്റിങ് ലബോറട്ടറി, തിരുവനന്ത പു രം . എന്ന 
വിലാസത്തിൽ നേരിട്ട് പണമടച്ചോ, മണി ഓർഡർ അയച്ചോ 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം രജിസ്റ്റേഡ് തപാലായി ലഭിക്കേണ്ടവർ 40 രൂപ അധി 
ക മായി അട യ് ക്കേ ണ്ട താണ്. ചെക്കാ യോ , ഡിമാൻഡ് 


-- ടെൻഡർ ഫാറങ്ങൾ സെപ്റ്റംബർ 18 - ന് വൈകുന്നേരം 
3 മണിവരെ പോളച്ചിറ ദേശീയ മൽസ്യ വിത്തുൽപ്പാദന കേന്ദ്രം 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ ആഫീസിൽ സ്വീകരിക്കുന്നതും 
ഹാജരായ ടെൻഡർമാരുടെ സാന്നിദ്ധ്യത്തിൽഅന്നേ ദിവസം 3.30 - ന് 
ടെൻഡർ തുറക്കുന്നതുമായിരിക്കും. 


ടെൻഡർ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണത്താൽ 
പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തുതന്നെ ടെൻഡറുകൾ 
തുറക്കുന്നതുമായിരിക്കും. ടെൻഡറുകൾ തുറന്നാൽ ഏറ്റവും 
കുറഞ്ഞ തുക ക്വാട്ട് ചെയ്തിരിക്കുന്ന ടെൻഡർ താൽക്കാലികമായി 
അംഗീകരിക്കുന്നതും മേലധികാരികളുടെ അംഗീകാരത്തിനു 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ടെണ്ടറി 
നോടൊപ്പം നിലക്കടല പിണ്ണാക്കിന്റെയും അരിത്തവിടിന്റെയും 
സാമ്പിളുകൾ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിശോധനയ്ക്ക് 
വിധേയമാക്കേണ്ടതാണ്. 


- ടെൻഡർ അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ 50 രൂപ 
വിലയുള്ള മുദ്രപ്പത്രത്തിൽ സർക്കാരുമായി ടെൻഡറുകാരൻ 
കരാറിൽ ഏർപ്പെടേണ്ടതും ടി നിബന്ധനകൾക്ക് വിരുദ്ധമായി 
ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനംമൂലം സർക്കാരിന് നഷ്ടം 
ഉണ്ടായാൽ അതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതാണ്. 

- ടെണ്ടറുകളെക്കുറിച്ചുള്ളകൂടുതൽ വിവരങ്ങൾക്ക് പോളച്ചിറ 
ദേശീയ മൽസ്യ വിത്തുൽപ്പാദന കേന്ദ്രംഅസിസ്റ്റന്റ് ഡയറക്ടറുടെ 
ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,300 + 12.5 % വാറ്റ് + 1 % 
onum (on VAT) 

ദർഘാസ് ഫോറം വില്പന തുടങ്ങുന്ന തീയതിയും 
സമയവും - 20 - 8 - 2009, രാവിലെ 10 മണി. 

ദർഘാസ് ഫോറം വില്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും -- 7 -9 - 2009 വൈകുന്നേരം 3 മണി. 

- ദർ ഘാസ് സമർപ്പി ക്കേണ്ട അവസാന തീയതിയും 
സമയവും 8- 9-2009 വൈകുന്നേരം 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 8 - 9- 2009 
വൈകുന്നേരം 4 മണി. 

- ദർഘാസ് ഫോറത്തിന്റെ വില 50210 - മെഡിക്കൽ & 
പബ്ളിക് ഹെൽത്ത് 80 - 800 - അദർ റസീപ്റ്റ്സ് എന്ന ശീർഷക 
ത്തിലും വില്പന നികുതി “0040- സെയിൽസ് ടാക്സ്- 102- സ്റ്റേറ്റ് 
സെയിൽസ് ടാക് സ് - 01 - ടാക്സ് സ് എന്ന ശീർഷകത്തിലും 
അടക്കേണ്ടതാണ്. ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടറിൽ വിതരണം 
ചെയ്യേണ്ട ഇന ങ്ങ ളുടെ വിശദ വിവ ര ങ്ങൾ വ്യക്ത മായി 
രേഖപ്പെടുത്തേണ്ടതാണ്. 

- 8 - 9 - 2009 പകൽ 4 മണിക്ക് നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ 
ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ടെണ്ടർ 
സമർപ്പിച്ചിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ അവർ അധികാ ര 
പ്പെടുത്തിയ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരി 
ശോധിക്കുന്നതായിരിക്കും. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടു 
ത്തിയ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. സ്ഥിരപ്പെടുത്തിയ 
ടെണ്ടർ 50 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാരംഭ ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. 


ദേശീയ മൽസ്യ വിത്തുൽപാദന 
കേന്ദ്രം, പോളച്ചിറ, 
കവിയൂർ പി. ഒ. 


- ( ഒപ്പ്) 
- ഫിഷറീസ് അസിസ്റ്റന്റ് 

- ഡയറക്ടർ. 


Health Services Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരിച്ചു നൽകുന്നതല്ല. കാരണം കാണിക്കാതെ ദർഘാസ് 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം 
ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


നമ്പർ ബി2 / 11506 / 2009. 


2009 ആഗസ്റ്റ്4. 


പാലക്കാട് ജില്ലാ മെഡിക്കൽആഫീസ് (ആരോഗ്യം) ലേക്ക് 
പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികളുടെഭാഗമായി ഏകദേശം 
ആറര ലക്ഷത്തോളം (6.5 ലക്ഷം) രൂപ വിലവരുന്ന താഴെ പറയുന്ന 
കെമിക്കലുകളും മറ്റു സാധനങ്ങളും വിതരണം ചെയ്യുന്നതിന് 
ദർഘാസ് നമ്പർ ബി2 - 1/ 2009 - 10 എന്ന ശീർഷകത്തോടുകൂടിയ 
മുദ്രവെച്ച കവറുകളിൽ മത്സരാധിഷ്ഠിത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണി മുതൽ 5 മണി വരെ ഈ ആഫീസിൽ നിന്നും 
ലഭ്യമായിരിക്കും. കൂടാതെ പ്രസ്തുത ടെണ്ടർ ഗവൺമെന്റ് 
ടെണ്ടർ നടപടികളുടെ നിലവിലുള്ള എല്ലാ നിബന്ധനകൾക്കും 
വിധേയമായിരിക്കും. 


ജില്ലാ മെഡിക്കൽ 
ഓഫീസ്, പാലക്കാട്. 


- ( ഒപ്പ്) 
- ജില്ലാ മെഡിക്കൽ 
ആഫീസർ (ആരോഗ്യം) 


കമ 
നമ്പർ 


ഇനം 


അളവ് 


ദർഘാസ് പരസ്യം 
നമ്പർ എസ് / 4305 / 2009. 


2009 ആഗസ്റ്റ് 5. 


1000 


500 


1 ബ്ലീച്ചിംഗ്പൗഡർ 

10000 കിലോഗ്രാം 
2 ക്ലോറിൻ ടാബ്ലെറ്റ് 1000000 എണ്ണം 

സൂൾ കളക്ഷൻ ബോട്ടിൽ - 500 ,, 
ബ്ലഡ് സാംബിൾ ബോട്ടിൽ 
- വാട്ടർ സാംബിൾ ബോട്ടിൽ 
6 ലാൻസെറ്റ്സ് 

100000 
- എം . പി. മൈഡ്സ് 

100000 
ഡെങ്കി എലിസാ കിറ്റ്സ് 
ലെപ്ടോ എലിസാ കിറ്റ്സ് 

വൈഡൽ ടെസ്റ്റ് കിറ്റ് 
11 ജെ . എസ്. ബി. സ്റ്റെയ്ൻ I & II 50 ലിറ്റർ 

മെത്തനോൾ 


- കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് 1 - 10 - 2009 
മുതൽ 30 - 9 - 2010 വരെയുള്ള കാലയളവിലേക്ക്, കോഴിക്കോട് 
താലൂക്ക്സപ്ലേഓഫീസറുടെ കീഴിലുള്ള അംഗീകൃത മൊത്ത 
റേഷൻ വ്യാപാരികളിൽ നിന്നും അരി, ഗോതമ്പ്എന്നീ റേഷൻ 
സാധനങ്ങൾ സിവിൽസപ്ലസ് കോർപ്പറേഷന്റെവെള്ളയിൽ 
പണിക്കർ റോഡിലുള്ളഎൽ. പി. ജി . ഗോഡൗണിൽ നിന്ന് ഗ്യാസ്, 
ബേപ്പൂരിലുള്ളസപ്ലെകോയുടെ ഡിസ്ട്രിക്റ്റ് ഡിപ്പോയിൽ നിന്നും 
ഭക്ഷണസാധനങ്ങൾ, മീഞ്ചന്തയിലുള്ളആശ്വാസ്ഏജൻസിയിൽ 
നിന്ന് നിറച്ച ഓക് സി ജൻ സിലി ണ്ട റു കൾ എന്നിവ 
ആവശ്യാനുസരണം ട്രാൻസ്പോർട്ട് ചെയ്ത് കോഴിക്കോട് 
മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കിച്ചൻ, സ്റ്റോറുകൾഎന്നിവയിൽ 
അട്ടി വയ്ക്കുന്നതിന് ബന്ധപ്പെട്ടവരിൽനിന്നും ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


| Last date of receiving Bid - 15 -9 -2009. 

ISI Marked goods available in market procurement should 
be limited to goods with those or equivalent marking only. 

- ധനുവച്ചപുരം ഐ . റ്റി. ഐ .- യിലെ പ്രൊഡക്ഷൻ ആന്റ് 
മാനുഫാക്ചറിംഗ്ക്ലസ്റ്ററിലേക്ക് യന്ത്രാപകരണങ്ങൾ സംഭരണം 
ചെയ്യുന്നതിന് ബിഡ് ഫോം ക്ഷണിച്ചുകൊള്ളുന്നു . 


ബിഡ് നമ്പർ ബിഡിന്റെ വിശദവിവരം 


ബിഡ് തുക 
രൂപ് 


6 ,80, 000 


- 


2 


9, 00,000 


വെൽഡിംഗ് മെഷീൻ ( പ്രിസിഷൻ) 
മെഷീൻസ് 
വെൽഡിംഗ് മെഷീൻസ് 
- മെഷീൻസ്( പ്രിസിഷൻ) 


9, 00, 000 


6,25, 000 


ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സൂപ്രണ്ട്, ഗവ. 
മാനസിക ആരോഗ്യ കേന്ദ്രം, കോഴിക്കോട്- 16 എന്ന പേരിലെടുത്ത 
1,000 രൂപയുടെ ഒരു അംഗീകൃത ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റും 
50 രൂപയുടെ സർക്കാർ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക 
ഉടമ്പടിയും അടക്കംചെയ്യേണ്ടതാണ്. ( ഉടമ്പടിയുടെമാതൃക ടെന്റർ 
ഫോറത്തിന്റെ അവസാന താളിൽ ലഭ്യമാണ്). പൂരിപ്പിച്ച 
ദർഘാസുകൾ സൂപ്രണ്ട്, ഗവ . മാനസികാരോഗ്യ കേന്ദ്രം, 
കോഴിക്കോട്- 16 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കേണ്ടവർ മതിയായ പോസ്റ്റൽ 
സ്റ്റാമ്പ് പതിച്ച് സ്വന്തം മേൽവിലാസം എഴുതിയ കവർ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. വൈകി കിട്ടുന്നതും നിരതദ്രവ്യം, 
( പാഥ മിക ഉടമ്പടി എന്നിവ അടക്കം ചെയ്യാ ത്ത തു മായ 
ടെന്ററുകൾ നിരസിക്കുന്നതായിരിക്കും. മുന്നറിയിപ്പില്ലാതെ 
ടെന്ററുകൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷ്പിത 
മായിരിക്കും. 

അടങ്കൽ തുക രൂപ 1,50, 000. 
നിരതദ്രവ്യം - 1,000 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + 12.5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 9 - 2009 വൈകുന്നേരം 3 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 18- 9 - 2009 വൈകുന്നേരം 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും-- 19- 9 - 2009 
രാവിലെ 11 മണി. 

- കുറിപ്പ് - കോഴിക്കോട് തഹശീൽദാരിൽ നിന്നും ലഭിക്കുന്ന 
അംഗീകൃത ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കരാറുകാരന്റെ ദർഘാസ് 
തുക ഏതാണോ കുറവ് പ്രസ്തുത നിരക്കിലാ യി രിക്കും 
ട്രാൻസ്പോർട്ടേഷൻ ചാർജ്ജ് അനുവദിക്കുക. കൂടുതൽ 
വിവ ര ങ്ങൾ ആശു പ്രതി ആഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. 
ഗവ. മാനസികാരോഗ്യ കേന്ദ്രം, 

( ഒപ്പ്) 
കോഴിക്കോട്. 

സൂപ്രണ്ട്. 


ബിഡ് സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 9- 2009. 

ഐ . എസ്. ഐ . മുദ്രയുള്ള സാധനങ്ങൾ ലഭ്യമാണെങ്കിൽ 
പ്രസ്തുത മുദ്രയുള്ളവയോ സമാനമുദ്രയുള്ളവയോ ആയ 
സാധനങ്ങൾ ആയിരിക്കും സംഭരണം നടത്തുക. 


SPECIFICATION 


Welding Machines (Precision ) 
1. Arc welding rectifier type 400Amp with all 

accessories 100 % Copper 30 , 440 V - 1 No . 
2 . TIG welding set with all accessories 315Amp 

AC/DC 30 , 440 V - 1 No. 
Machines — VerticalMillingMachine (Knee Type) 


Industrial Training Department 


Table 1520x310 mm , Clamping area 1350x310 mm , Speed 
range 5.5 - 1500rpm Number of speed 18 Nos., Number 
of feed 18 , Swivel of milling head ()- 45 Milling kits 
with all accessories and special accessories such as 
precision machine vice , Stub Arbor Colloct chuckwith 

Installation and commissioning - 1 No . 
Welding Machines 
| 1. Submerged arc welding machine 600Amps (600 Amps, 

415 V , 3 phase ) with all accessories — 1 No. 
2 . Micro plasma welding machine with all accessories 

(100 Amps, 415 V, 3 Phase ) - 1 No. 
3. Spot welding machine 150 KVA , ( 15 KVA , 

single phase, Pedal operated ) — 1 No. 
- 4, Seam welding machine 150 KVA 150 KVA , 

single phase , Pneumatic operated - 1 No. 
Machines (Precision ) 
1. Magnetic praticle testingmachine 230 V ,5 Amp,AC /DC 

operated with powder - 1 No . 
2. Ultra sound flow dectector with all accessories 7 .2 VCD 

- 230 V Test range 0 -10 - 1 No. 
3. Universal testing machine 1.3 HP 3 phase 100 KN with 

extra shear test — 1 No. 


TENDER NOTICE 
No. B1-3338/2008. 

10th August 2009. 
Inviting Bids for Tools and Machineries for the Trade 
of Production and Manufacturing Cluster for Government 
ITI, Dhanuvachapuram . 


Bid No. 


Description of Bids 


Bid Amount 
- Rs. 


Welding Machine (Precision ) 
Machines 
Welding Machine 
Machines (Precision ) 


6,80,000 
9,00,000 
9,00,000 
6, 25,000 


Office of the Principal, 
I. T. I., Dhanuvachapuram . 


| ( Sd.) 
Principal. 


Irrigation Department 


SHORT QUOTATION NOTICE 
No. D3( N)-3568/2004/ISC. 

12th August 2009 . 
Competitive quotations in sealed covers are invited 
for the supply of Total Station along with the following 
standard accessories by the Superintending Engineer, 
Irrigation South Circle, Thiruvananthapuram for and on 
behalf of the Governor of Kerala. 

| 1. Data transfer cable 

2. Flash card 
3 . Battery MB 08 
4. Charger MC 05 
5 . Wooden stand 
6 . Plumb bob 
7. Tommy pin 
8. Screw driver 
9. Rain cover 
10 . CD containing instruction manual 
11. CD containing active sink software 
12 . On -board operating software (pre loaded ) 
13. Two Side display 
14 . Detachable tri-Brach 


1. ഡാറ്റാ ട്രാൻസ്ഫർ കേബിൾ 
2. ഫ്ളാഷ് കാർഡ് 
3. ബാറ്ററി 08 എം . ബി . 
4. ചാർജർ എം . സി . 05 
5. തടികൊണ്ടുള്ള സ്റ്റാൻഡ് 
6. പ്ലംബ് ബോബ് 
7. ടോമി പിൻ 
8. സ് ഡവർ 
9. റെയിൻ കവർ 
10 . നിർദ്ദേശങ്ങൾ അടങ്ങിയ സി. ഡി. 
11. സോഫ്റ്റ്വെയർ അടങ്ങിയ സി. ഡി. 
12 . ഉപകരണത്തോടൊപ്പമുള്ള സോഫ്റ്റ് വെയർ 
13 . ഇരുവശത്തുമുള്ളഡിപ്ലേ 
14 . മാറ്റാവുന്ന ട്രെബാച്ച് 

ക്വട്ടേഷനുകൾ 18 - 9 - 2009 വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 4. 30 മണിക്ക് 
തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 

നിബന്ധനകൾ 


( 1) 


The last date of receipt of quotation is at 4 p . m . on 
18 -9 -2009 and the quotations will be opened at 4. 30 p. m . 
on the same day in the presence of the suppliers who are 
present at the time of opening . 


CONDITIONS 
(1) The payment for the supply will be made as per 

prevailing Government rules and no extra 
conditions in this regard is acceptable to the 
department. 
The instrument should be supplied within 15 days 

on the date of supply order. 
(3) The suppliers should arrange technical 

demonstration to the Departmental Officers at site . 
(4 ) The rate quoted shall be including all taxes of 

State/ Central Government Tax at Government rate. 
(5) The warranty of the machine should be 3 years. 


സർക്കാരിന്റെ നിലവിലുള്ളതും കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ ഉത്തരവുകൾക്കനുസരിച്ചായി 
രിക്കും ഉപകരണത്തിന്റെ വില നൽകുന്നത്. മറ്റ് 
യാതൊരു വിധ നിബ ന്ധ ന കളും ഇക്കാര്യത്തിൽ 
സ്വീകാര്യമല്ലാത്തതുമാണ്. 
വിതരണാനുമതി ലഭിച്ച് 15 ദിവസത്തിനകം ഉപകരണം 

ഈ ആഫീസിൽ എത്തിക്കേണ്ടതാണ്. 
- (3) വിത ര ണക്കാർ ഉപ ക ര ണ ത്തിന്റെ സാങ്കേ തിക 

വിശ ദീക രണം ഉദ്യോ ഗ സ്ഥർക്ക് വിശ ദീക രിച്ച് 
നൽകേണ്ടതാണ്. 
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള 
നികുതി നിരക്കുകൾ ഉൾപ്പെടെയുള്ള വിലയാണ് 

ക്വട്ടേഷനിൽ രേഖപ്പെടുത്തേണ്ടത്. 
- (5) ഉപകരണത്തിന്റെ വാറണ്ടി 3 വർഷം ആയിരിക്കണം. 

ജല വി ഭവ വകു പ്പിലും പൊതു മ രാ മത്ത് 
വകു പ്പിലും ക്വട്ടേ ഷ നു കളെ സംബന്ധിച്ച് നില വിലുള്ള 
എല്ലാ നിബന്ധനകളും ഈ ക്വട്ടേഷനും ബാധകമാണ്. 
Accessories having following features: 

Data communication - RS 232C and mini USB cable. 
External removable memory (CF card type II & SD 
card ). 
Display — 3.7 inch TFT colour LCD . 
A day light readable touch screen with backlight 
illumination . 
Operating performance 400 MHz processor. 
Operating System — Widow CE . 
Internal Memory — 64 MB SDRAM , 128MB interal 
non - volatile storage memory. 
Fast measurement in quick mode less than equal to 
1.5 sec . with fast saving time. 
Three focus modes - Auto focus mode , power focus 
mode, mannual focus mode. 


All prevailing conditions applicable to quotations in 
Irrigation and Public works Departments are applicable to 
this quotation also . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണ മേഖലാ ജലസേചന 
വിഭാഗം സൂപ്രണ്ടിഗ് എഞ്ചിനീയർ ഒരു “ ടോട്ടൽ സ്റ്റേഷൻ 
എന്ന ഉപക രണം വിതരണം ചെയ്യു ന്ന തിന് അംഗീക ത 
കരാറുകാരിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഉപ ക ര ണ ത്തോ ടൊപ്പം ഉണ്ടാ യി രി ക്കേണ്ട അ നു ബന്ധ 
സാധനങ്ങൾ ഇനി പറയുന്നു . 


Date and time for opening of tender — 10-9 -2009, 3 p. m . 

Tender forms can be had from the Office of the 
Principal, Medical College, Thiruvananthapuram - 11 up to 
3 p . m . on working days . Tender forms will be sent 
through post if required , provided due amount with 
sufficient postage charge (Rs. 50 ) is sent by way of 
Money Order in favour of the Principal, Medical College , 
Thiruvananthapuram , Kerala State , Pin -695 011 . Money 
Order should reach this office on or before 27 - 8 -2009. 
No other forms of remittance will be accepted . 


Visible laser pointer. 
Graph of entire survey displayed on screen of Total 
Station with zoom & pan facility . 
On board pre- loaded graphical software . 
Range under normal conditions — Single prism 
3400 m Three prism -4500 m . 
Should measure distance without reflector upto 
270 m ( in good condition ) 
Angle least count — 5" 
Angular accuracy — 5 " 
Distance accuracy to one prism +/- (2 mm + 2 pp m x D )mm 
Temperature , pressure sensors in built. 
Battery 4 /5 hrs. continuous use . 
Charger with discharge function . 
Laser plummet in alidade rotating through 
360 degree. 
A small bull s eye bubble on alidade 
Two electronic bobbles 20 "/30 " sensitivity at 
right angles to each other on display panel. 
Alpha numeric keyboard (Two sides identical) with 
33 keys in addition to touch screen . 


-- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫോളജി 
വകുപ്പിലേക്ക് ആവശ്യമായ ഡിസ്പോസിബിൾ സാധനങ്ങൾ 
വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Thiruvananthapuram. 


( Sd .) 
Superintending Engineer. 


Medical Education Department 


TENDER NOTICE 


No. C3/ 15685 /2009 / MCT. 


28th July 2009. 


Sealed competitive tenders are invited for 
the purchase of Disposable items for the Department 
of Nephrology , Medical College Hospital, 
Thiruvananthapuram . Tender should be superscribed as 
tender numbered and addressed to the Principal, Medical 
College , Thiruvananthapuram , Pin -695 011. Details can be 
had from this office on working hours till 3 . 30 p . m . 

Tender No. 33 / 09 & 34/ 09 
Cost of tender form : 

Original - Rs. 1,125 (Including Tax) each tender. 
Duplicate - -Rs. 563 ( Including Tax) each tender. 
Tender No . 35 /09 
Cost of tender form : 

Original - Rs. 675 (Including Tax). 

Duplicate --Rs. 338 (Including Tax ). 

Last date and time for sale of tender form - 19-9 -2009 , 
3 p . m . 

Last date and time for receipt of tender form 
10 - 9 - 2009 , 2 , 30 p . m . 


ദർഘാസ് നമ്പർ - 33 /09 ആന്റ് 34/ 09 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ): 
ഒറിജിനൽ - രൂപ 1,125 ഓരോന്നിനും. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 563 ഓരോന്നിനും. 
ദർഘാസ് നമ്പർ 35 / 09 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ); 
ഒറിജിനൽ രൂപ 675 
ഡ്യൂപ്ലിക്കേറ്റ് -രൂപ 338 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 - 9 - 2009, 3 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 10 - 9- 2009 , 2.30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 10 - 9 - 2009, 
- 3 മണി. 

- ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
വൈകുന്നേരം 3.30 വരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം ദർഘാസ് 
ഫോറം ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോടൊപ്പം 
50 രൂപ അധികം ചേർത്ത് ( തപാൽ ചാർജ്) മണി ഓർഡറായി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
27 -8 -2009- ന് മുമ്പായി ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. തപാൽ 
മാർഗ്ഗം ആവശ്യപ്പെടുന്നവർ മണി ഓർഡർ മുഖാന്തിരം മാത്രമേ 
പണം അയയ്ക്കാൻ പാടുള്ളു. ഫോറത്തോടൊപ്പം മുദ്രപത 
ങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കുവാൻ 
ആവശ്യപ്പെട്ടു കൊണ്ടുള്ളതും മേൽവിലാസവും ദർഘാസ് 
നമ്പരും വ്യക്ത മായി രേഖപ്പെടു ത്താ ത്തതും താമസിച്ച് 
ലഭിക്കുന്നതുമായ മണി ഓർഡറുകൾ നിരസിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. 


Medical College, 
Thiruvananthapuram . 


( Sd.) 
Principal. 


TENDER EXTENSION NOTICE 

| [10 /2008 -09/ MCTCR) 
No. C3-13019/2008/ MCTCR . 

11th August 2009 . 
Sealed tenders are invited for the supply of 
Inverters (2 Nos.) with Battery ( 3 Nos.) & Emergency 
Lamp ( 1 No . ) for the Central Library & Anatomy 
Department of Medical College , Thrissur. The tender 
should be superscribed “ Tender No. 10 /2009 - 10 /MCTCR 
for the supply of Inverter with Battery & Emergency 
Lamp” and addressed to the Principal, Medical College , 
Thrissur. The last date fixed for the receipt of tender is at 
11 a. m. on 8-9 -2009 and opening is at 3 p . im . on 8- 9- 2009. 
Sale of tenders will be closed on 7 -9 - 2009. The cost of 
tender form is Rs. 450 and duplicate copy is Rs. 225 . 
The tender form is not transferable . Only Money Order 
will be accepted towards cost of tender form till 
25 - 8 - 2009 and Rs. 50 should be sent additionally if needed 
by post. Further details can be had from the office of 
the undersigned . 


the Principal, Medical College , Thrissur. The last date 
fixed for the receipt of tender is at 1 p . m . on 16- 9 - 2009 
and opening is at 3 p . m . on 16 - 9 -2009 . Sale of tenders 
will be closed on 15 - 9 - 2009. The cost of tender form is 
Rs. 450 and duplicate copy is Rs. 225 . The tender form 
is not transferable . Only Money Order will be accepted 
towards cost of tender form till 29 - 8 - 2009 and 
Rs. 50 should be sent additionally if needed by post . 
Further details can be had from the office of the 
undersigned . 

തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ലക്ചർ ഹാൾ 
നമ്പർ 1, 2 ആന്റ് 3 - ലേക്ക് ആവ ശ്യ മായ മെക്ക് 
പോഡിയം ആന്റ് സ്റ്റാന്റ് (3 എണ്ണം വീതം ) സപ്ലെചെയ്യു 
ന്നതിനായി തയ്യാറുള്ളവരിൽ നിന്നുംമുദ്രവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 16 /2009 - 10 / മെ. കോ . തൃ . എന്ന് രേഖപ്പെടു 
- ത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, 
മുളംകുന്ന ആ കാവ്- 680 596 എന്ന വിലാ സ ത്തിൽ 
16 - 9 - 2009 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദർഘാ സു കൾ അന്നേ ദി വ സം 3 മണിക്ക് 
ബന്ധപ്പെട്ട വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്നതുമാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വില 450 രൂപ ഡ്യൂപ്ലിക്കേറ്റ് 
ഫാറത്തിന്റെ വില 225 രൂപ. ഫാറം വിൽപ്പന അവസാനിക്കുന്ന 
തീയതി 15 - 9 - 2009 , 4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന 
അവസാന തീയതി 29 - 8 - 2009, 4 മണി. ഫോറം തപാലിൽ 
ലഭിക്കണമെന്നുള്ളവർ 50 രൂപ ചേർത്ത് മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


ത്യശ്ശൂർ മെഡിക്കൽ കോളേജിലെ സെൻട്രൽ 
ലൈബറി, അനാട്ടമി എന്നീ ഡിപ്പാർട്ടുമെന്റുകളിലേക്ക് 
ആവശ്യമായ ഇൻവെർട്ടർ (2 എണ്ണം), ബാറ്ററി (3 എണ്ണം), 
എമർജൻസി ലാമ്പ് (ഒരെണ്ണം) എന്നിവ സപ്ലെചെയ്യുന്ന 
തിനായി തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 10 / 2009 - 10 / എം . സി. ടി . സി . ആർ. എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
8 - 9- 2009 രാവിലെ 11 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദ ർ ഘാ സു കൾ അന്നേദിവസം 3 മണിക്ക് 
ബന്ധപ്പെട്ട വ രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വില 450 രൂപ ഡ്യൂപ്ലിക്കേറ്റ് 
ഫാറത്തിന്റെ വില 225 രൂപ. ഫാറം വിൽപ്പന അവസാനിക്കുന്ന 
തീയതി 7 - 9- 2009. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 25 - 8 - 2009, 4 മണി. ഫോറം തപാലിൽ ലഭിക്കണ 
മെന്നുള്ളവർ 50 രൂപ ചേർത്ത് മണിയോർഡർ അയയ്ക്കേണ്ട 
താണ്. വൈകിക്കിട്ടുന്ന ദ ർ ഘാ സു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


( 2 ) 


[18/ 2009 -10 / MCTCR ) 


Medical College, 
Thrissur. 


( Sd.) 
Principal. 


TENDER NOTICES 


- No. C2 -10690 /2009/ MCTCR . 

30th July 2009. 
Sealed tenders are invited for the supply of 
Glasswares for the Biochemistry Department of Medical 
College , Thrissur. The tender should be superscribed 
“ Tender No . 18 / 2009 - 10 /MCTCR for the supply of 
Glasswares and addressed to the Principal, Medical 
College, Thrissur. The last date fixed for the receipt of 
tender is at 1 p . m . on 15 - 9 - 2009 and opening is at 
3 p . m . on 15 -9 -2009. Sale of tenders will be closed on 
14 - 9 - 2009 , 4 p . m . The cost of tender form is 
Rs. 1, 125 and duplicate copy is Rs. 563 . Approximate cost 
is Rs. 5 , 00 , 000 . The tender form is not transferable . 
Only Money Order will be accepted towards cost of 
tender form till 5 - 9 - 2009 and Rs. 50 should be sent 
additionally if needed by post. Further details can be had 
from the office of the undersigned . 

തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്ട്രി 
- ഡിപ്പാർട്ടു മെന്റി ലേക്ക് ആ വ ശ്യ മാ യ ഗ്ലാസ്വെയേ സ് 
സപ്ലെചെയ്യുന്നതിനായി തയ്യാറുള്ളവരിൽ നിന്നുംമുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- (1 ) 


[16/2009- 10 / MCTCR ) 


No. C4- 7577/2009/ MCTCR . 

27th July 2009. 
Sealed tenders are invited for the supply of 
Mike Podium (3 Nos.) and Stand (3 Nos.) for Lecture Hall 
1, 2 & 3 of Medical College, Thrissur. The tender should 
be superscribed " Tender No. 16/ 2009 - 10 / MCTCR for the 
supply of Mike Podium and Stand” and addressed to 


ദർഘാസുകൾ 18/2009- 10 / മെ. കോ. തൃ . എന്ന് രേഖപ്പെടു 
ത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, 
മുളംകുന്ന ആ കാവ്- 680 596 എന്ന വിലാ സ ത്തിൽ 
15 - 9- 2009 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദർഘാ സു കൾ അന്നേദിവസം 3 മണിക്ക് 
ബന്ധപ്പെട്ട വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വില 1,125 രൂപ. ഡപ്ലിക്കേറ്റ് 
ഫാറത്തിന്റെ വില 563 രൂപ, അടങ്കൽ തുക 5,00,000 രൂപ 
ഫാറം വിൽപ്പന അവസാനിക്കുന്ന തീയതി 14 - 9- 2009, 4 മണി. 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 5 - 9 - 2009, 
4 മണി. ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 50 രൂപ 
ചേർത്ത് മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഓ ഫീ സു മാ യി പ്രവർത്തി 
ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


Technical Education Department 
SHORT TENDER NOTICES 

(1 ) 
No . D1/4325 (a )/ 2009. 

7th July 2009. 
Tenders , sealed with sealing wax , are invited for the 
supply of equipments for Electrical Engineering 
Department of Government Engineering College, Thrissur. 

The tenders should be superscribed as “ Tender 
No . D1/66 / 2009- 10 for the supply of equipments for 
Electrical Engineering Department and addressed to 
Principal, Government Engineering College , Thrissur, 
Kerala . The last date for the receipt of tender is 14 - 9 - 2009 , 
2 p . m . The tenders will be opened at 11 a . m . on 
15 - 9 - 2009 in the presence of such of the tenderers or 
their authorized representatives who may be present at that 
time . 


(3 ) 


[19 /2009 -10/ MCTCR ) 


Intending tenderers may obtain the requisite 
tenders form from the Principal, Government Engineering 
College , Thrissur on cash remittance of Rs. 450 the 
price fixed for requisite tender form . Duplicate form is 
required will be issued at Rs. 225 per copy. The tender 
forms are not transferable . The sale of tender forms will 
be closed at 12 noon on 14 - 9 - 2009 . 

Cost of tender forms should be remitted either in 
cash or by money order Rs. 450 + postal charges. No 
other payments through Cheques , Postage Stamps , Postal 
Orders or Demand Drafts will be accepted towards the 
cost of tender forms. The forms will not be sent by V .P .P . 

The offer should be valid for a minimum period of 
six months from the date of opening the tenders . No 
advance payments will be given . Tenders without EMD 
will not be accepted . 


No. C7-941/2009/ MCTCR . 

31st July 2009 . 
Sealed tenders are invited for the supply of 
Various Equipments for the Women s Hostel of 
Medical College , Thrissur. The tender should be 
superscribed “ Tender No. 19 /2009- 10 /MCTCR for the 
supply of Various Equipments ” and addressed to the 
Principal, Medical College, Thrissur. The last date fixed for 
the receipt of tender is at 1 p . m . on 15 - 9 - 2009 and 
opening is at 3. 30 p . m . on 15- 9- 2009. Sale of tenders will 
be closed on 14 - 9 - 2009 , 4 p .m . The cost of tender form is 
Rs. 450 and duplicate copy is Rs. 225. Approximate cost 
is Rs. 61 ,500 . The tender form is not transferable. Only 
Money Order will be accepted towards cost of tender 
form till 7 -9 - 2009 and Rs. 50 should be sent additionally if 
needed by post. Further details can be had from the 
office of the undersigned . 

തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വുമൺ സ് 
ഹോസ്റ്റലിലേക്ക് വിവിധ ഉപകരണങ്ങൾ സപ്ലെചെയ്യുന്ന 
തിനായി തയ്യാറുള്ളവരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 19 / 2009 - 10 / മെ. കോ . തൃ . എന്ന് രേഖപ്പെടു 
ത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, 
മുളംകുന്ന ത്തു കാവ്- 680 596 എന്ന വിലാ സ ത്തിൽ 
15- 9- 2009 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദർഘാ സു കൾ അന്നേദിവസം 3.30 മണിക്ക് 
ബന്ധപ്പെട്ട വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫാറത്തിന്റെ വില 450 രൂപ. ഡപ്ലിക്കേറ്റ് 
ഫാറത്തിന്റെ വില 225 രൂപ. അടങ്കൽ തുക 61,500 രൂപ 
ഫാറം വിൽപ്പന അവ സാ നിക്കുന്ന തീയതി 14 - 9 - 2009 , 
4 മണി. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
7 - 9 - 2009, 4 മണി. ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 
50 രൂപ് ചേർത്ത് മണിയോർഡർ അയയ്ക്കേ ണ്ട താണ്. 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


No. D1/ 4423/ 2009 . 


7th July 2009. 


Tenders, sealed with sealing wax are invited for the 
supply of equipments for Electrical Engineering 
Department of Government Engineering College , Thrissur. 

The tenders should be superscribed as “ Tender 
No. D1/ 10 /2009- 10 for the supply of equipments for 
Electrical Engineering Department and addressed to 
| Principal, Government Engineering College, Thrissur, 

Kerala . The last date for the receipt of tender is 14 - 9- 2009, 
2 p . m . The tenders will be opened at 11 a . m . on 
15 - 9 - 2009 in the presence of such of the tenderers or 
their authorized representatives who may be present at that 
time. 


Intending tenderers may obtain the requisite tender 
form from the Principal, Government Engineering College , 
Thrissur on cash remittance of Rs . 450 the price fixed 
for requisite tender form . Duplicate form if required will 
be issued at Rs. 225 per copy. The tender forms are not 
transferable. The sale of tender forms will be closed at 12 
noon on 14- 9 -2009. 


Medical College, 
Thrissur. 


( Sd.) 
Principal. 


10 


Cost of tender forms should be remitted either in 
cash or by money order Rs. 450 + postal charges. No 
other payments through Cheques, Postage Stamps, Postal 
Orders or Demand Drafts will be accepted towards the 
cost of tender forms. The forms will not be sent by V .P .P . 

The offer should be valid for a minimum period of 
six months from the date of opening the tenders. No 
advance Payments will be given . Tenders without EMD 
will not be accepted . 


തീയതിക്കുമകം ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 
19 - 9- 2009 - ന് രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ഏകദേശ 
അ ട ങ്കൽ തുക 2 ,76, 600 രൂപ . നിര ത ദ വ്യം അ ട ങ്കൽ 
തുകയുടെ 1 %. 


- ദർഘാസ് ഫോറം ആവശ്യമുള്ള വ്യക്തികൾ/ സ്ഥാപനങ്ങൾ 
പിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
കണ്ണൂർ-670 563 എന്ന വിലാസത്തിൽ 675 രൂപ ( നികുതിയടക്കം) 
അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ രൂപ 338 ( നികുതിയടക്കം) അടച്ച് 
കൈപ്പറ്റാവുന്നതാണ്. 


Govt . Engineering College, 
Thrissur. 


( Sd.) 
Principal. 


SHORT TENDER NOTICES 


- ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക് ഡി. ഡി ./ പോസ്റ്റേജ് 
സ്റ്റാമ്പ് ഐ . പി . ഒ . എന്നിവ മുഖേന അടയ്ക്കാ വു ന്ന ത ല്ല . 
വി . പി . പി . അനുവദനീയമല്ല. ദർഘാസ് ഫോറങ്ങൾ 18 - 9 - 2009 - ന് 
ഉച്ചയ്ക്ക് 3 മണിവരെ പണ മ ടച്ച് കൈപ്പറ്റാവു ന്ന താ ണ് . 
ദർഘാസ് ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആ വ ശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 27 രൂപ അധികമായി അയയ്ക്കേണ്ടതാണ്. 


SPECIFICATIONS 


ടി . 


Description 


Quantity 


33 


| 1 Box 


No. D2-2420/2009 . 

25th July 2009. 
Sealed tenders are invited for the supply of 
components for Wireless Networking in Men s and Ladies 
Hostel of Government College of Engineering, Kannur. 

The tenders should be superscribed 
No. D2/ 2420 / 09 and addressed to the Principal, 
Government College of Engineering P. O . Parassinikkadavu , 
Kannur-670 563. The last date of receipt of tender is on 
18 - 9 - 2009 , 4 p .m . and the tenders will be opened at 
11 a .m . on 19 - 9 -2009 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. Late tenders will not be accepted . 
Approximate cost is Rs. 2 , 76 ,600 and EMD is 1 % of 
quoted value. 

Intending tenderers may on application to the 
Principal, Government College of Engineering 
P . O . Parassinikkadavu , Kannur-670 563. Obtain the 
requisite tender form on which tender should be 
submitted . Application for the tender forms should be 
accompanied by a cash remittence of Rs. 675 including 
VAT 12 . 5 % which is the price fixed for a form /set of 
forms and which is not refundable under any 
circumstances . The tender forms are not transferable. Sale 
of tender forms will be closed at 3 p . m . on 18 - 9 - 2009. 
Cheques, Postage Stamps , D . D ., I. P .O . etc . will not be 
accepted towards the cost of forms, nor will the forms be 
sent as per V. P . P . Duplicate forms, if required will be 
issued at Rs. 338 including VAT 12.5 % per copy. 

Those who want tender form by post should sent 
an additional amount of Rs. 27 towards the postal charge . 


No. 

1 
2 
3 
4 
5 
6 
7 
8 


DWL 2100 AP wireless access points 
DGS 1008 8 port Gigabit switch 
C - 6 UTP cable 
24 port patch panel 
170 with SMB 
1 meter patch cord 
2 meter patch cord 
6U rack with all accessories 


No. D2/2549/2009 . 

30th July 2009 . 
Sealed tenders are invited for the supply of Computer 
Components for the use of Electrical and Electronics 
Engineering Computer Lab of Government College of 
Engineering , Kannur. 

The tenders should be superscribed 
No. D2 /2549/09 and addressed to the Principal , 
Government College of Engineering, P . 0 . 
Parassinikkadavu , Kannur -670 563. The last date of 
receipt of tender is on 14 - 9 - 2009 at 4 p . m . and the 
tenders will be opened at 11 a . m . on 15 - 9 - 2009 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering, 
P. O . Parassinikkadavu , Kannur -670 563. Obtain the 
requisites tenders forms on which tenders should be 
submitted . Application for the tender forms should be 


- കണ്ണൂർ ഗവൺമെന്റ് എഞ്ചി നീ യ റിംഗ് കോളേജ് 
മെൻസ് ആന്റ് ലേഡീസ് ഹോസ്റ്റലിൽ വയർലസ് നെറ്റ്വർക്ക് 
ചെയ്യുന്നതിനുവേണ്ടി കമ്പോണൻസ് വിതരണം ചെയ്യുന്നതിന് 
മുദ്രണം ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


മുദ്രണം ചെയ്ത ദ ർ ഘാ സു കൾ പിൻ സിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 എന്ന 
വിലാ സ ത്തിൽ 18 - 9 - 2009 - ന് വൈകുന്നേരം 4 മണിക്ക് 
മുൻ പാ യി ലഭി ക്കേ ണ്ട താ ണ് . നിശ്ചിത ത സ മ യ ത്തിനും 


(1 ) 


(2) 


(3) 


7 


24 port Digilink Ethernet switch 

(Rack mountable ) 


accompanied by a cash remittance of Rs. 225 ( including 
VAT 12 .5 % ) which is the price fixed for a form / set of 
forms and which is not refundable under any 
circumstances. The tender forms are not transferable . Sale 
of tender forms will be closed at 3 p . m . on 14 -9 - 2009. 
Cheques , Postage Stamps , D . D ., I. P . O . etc . will not be 
accepted towards the cost of forms, nor will the forms be 
sent as per V .P .P. Duplicate forms, if required will be 
issued at Rs. 113 (including VAT 12 .5 % ). Approximate 
Cost is Rs. 99 ,520 and EMD is 1 % of quoted rate . 

Those who want tender form by post should sent 
an additional amount of Rs. 27 towards the postal charge. 


8 
9 
10 
11 


8 port Digilink Ethernet Gigabit switch 
LAN Card Digilink 
Dlink Patch cord 2 M Cat 5 


- 


80 CDs Storage Bag 


( 3 ) 


കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ലാബിലെ 
കമ്പ ട്ട റിന്റെ ശേഷി വർദ്ധിപ്പി ക്കു ന്ന തിനാവ ശ്യ മാ യ 
കമ്പോണൻസ് വിതരണം ചെയ്യുന്നതിന് മുദ്രണം ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 എന്ന 
വിലാ സ ത്തിൽ 14 - 9 - 2009 - ന് വൈകുന്നേരം 4 മണിക്ക് 
മുൻപായി ലഭി ക്കേ ണ്ട താ ണ്. നിശ്ചിത ത സ മ യ ത്തിനും 
തീയതിക്കുമകം ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 
15 - 9- 2009- ന് രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


- ദർഘാസ് ഫോറം ആവശ്യമുള്ള വ്യക്തികൾ/ സ്ഥാപനങ്ങൾ 
പിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
കണ്ണൂർ- 670 563 എന്ന വിലാ സ ത്തിൽ 225 രൂപ അടച്ച് 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറ ങ്ങൾ ലഭിക്കുന്ന താ ണ് . 
തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 113 രൂപ അടച്ച് കൈപ്പറ്റാവുന്ന 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്/ ഡി. ഡി./ പോസ്റ്റേജ് 
സ്റ്റാമ്പ് ഐ . പി . ഒ . എന്നിവ മുഖേന അടയ്ക്കാ വു ന്ന തില്ല . 
വി . പി . പി . അ നു വ ദ നീ യ മ ല്ല . ദർഘാസ് ഫോറ ങ്ങൾ 
14-9- 2009- ന് വൈകുന്നേരം 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാവു 
ന്നതാണ്. ഉദ്ദേശ അടങ്കൽ തുക 99,520 രൂപ. നിരതദ്രവം 
ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. - 


- No. D1/2609/2009. 

1st August 2009 . 
Sealed tenders are invited for the supply of 
Components for the Upgradation of Computers in 
M . E .Department to Government Engineering College, 
Kannur. 

The tenders should be superscribed No. and 
addressed to the Principal, Government College of 
Engineering, P.O . Parassinikkadavu, Kannur- 670 563 . The 
| last date of receipt of tender is on 16 - 9 - 2009 at 

4 p . m . and the tenders will be opened at 11 a ..m . on 
17 - 9 - 2009 in the presence of such of the tenderers or 
their authorized representatives who may be present at that 
time. Late tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering, 
P . O . Parassinikkadavu, Kannur-670 563, obtain the 
requisite tender form on which tenders should be 
submitted . Application for the tender forms should be 
accompanied by a cash remittance of Rs. 788 including 
VAT 12 .5 % which is the price fixed for a form / set of forms 
and which is not refundable under any circumstances. The 
tender forms are not transferable . Sale of tender forms will 
be closed at 3 p . m . on 16 - 9 - 2009. Cheques Postage 
Stamps, D .D ., I.P.O . etc. will not be accepted towards the 
cost of forms, nor will the forms be sent as per V . P .P . 
Duplicate forms, if required will be issued at Rs . 394 
( including VAT 12 .5 % ). Approximate Cost is Rs. 3,34, 100 
and EMD is 1 % of quoted rate. 

Those who want tender form by post should sent 
an additional amount of Rs. 27 towards the postal charge. 


ദർഘാസ് ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 27 രൂപ കൂടി അടയ്ക്കേണ്ടതാണ്. 


SPECIFICATIONS 


| SI. 
No . 


Items 


Quantity 


- ( 1) 


- (2 ) 


(3 ) 


| 1 Hard Disk ITB sata, 8MB Cache , 7200rpm 


കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് കാഡ്/ കാം 
ലാബിലേക്കാവശ്യമായ കമ്പ്യൂട്ടർ കമ്പോണൻസ് വിതരണം 
ചെയ്യുന്നതിന് മുദ്രണം ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


2 Hard Disk IDE 500 GB 
3 1GB DDR I RAM 
4 17" TFT or LCD Monitor 
5 External DVD Writer portable, powered 

from USB Slim (Dual format ) 
6 Internal DVD Writer 20X , DVD writer or 

better Dual format 


- മുദ്രണം ചെയ്ത ദ ർ ഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ-670 563 എന്ന 
വിലാ സ ത്തിൽ 16 - 9 - 2009 - ന് വൈകുന്നേരം 4 മണിക്ക് 
മുൻപായി ലഭി ക്കേ ണ്ട താ ണ് . നിശ്ചിത ത സ മ യ ത്തിനും 


10 


SPECIFICATIONS 


തീയതിക്കുമകം ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 
17 - 9 -2009 - ന് രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


- 


Sl. 


Quantity 


ദർഘാസ് ഫോറം ആവശ്യമുള്ള വ്യക്തികൾ/ സ്ഥാപനങ്ങൾ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ 788 രൂപ ( നികുതിയടക്കം) 
അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 394 രൂപ ( നികുതിയടക്കം) അടച്ച് 
കൈപ്പറ്റാവുന്നതാണ്. 


Item with Specification 
No. 

Intel original mother board (DG 41 RQ) 
2 Intel Core 2 Duo Processor 2.8 GHz 
3 250 GB HDD 
4 1GB DDR2 RAM 
5 512 MB Graphic Card 

SMPS 
7 Multimedia Key board 
- 8 Optical Mouse 
- 9 DVD Writer (SATA ) 
10 19 " LCD Monitor 


- ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്/ ഡി. ഡി./ പോസ്റ്റേജ് 
സ്റ്റാമ്പ്/ ഐ . പി. ഒ . എന്നിവ മുഖേന അട യ്ക്കാ വു ന്നതല്ല. 
വി . പി . പി . അനുവദനീയമല്ല . ദർഘാസ് ഫോറങ്ങൾ 29 - 9- 2009 
വൈകുന്നേരം 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 
ഉദ്ദേശ അടങ്കൽ തുക 3,34, 100 രൂപ, നിരതദ്രവ്യം അടങ്കൽ 
തുകയുടെ 1 %. 


ദർഘാസ് ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 27 രൂപ അധികമായി അയയ്ക്കേണ്ടതാണ്. 


Government Engineering 
College, Kannur. 


( Sd.) 
Principal. 


